Kerala Gazette No . 9 dated 2nd March 2010 . 
PART III 


PUBLIC WORKS DEPARTMENT 


ലഘു ദർഘാസ് പരസ്യം 


കരാറുകാരുടെ വിഭാഗം “ ഡി ” മുതൽ മുകളിലേക്ക്. 
ദർഘാസ് ഫേം പീരീഡ് 4 മാസം. 

ദർഘാസ് സംബന്ധിച്ച് പൊതു മരാമത്തു വകുപ്പിൽ 
നില വിലുള്ള എല്ലാ വ്യവസ്ഥ കളും ഈ ദർഘാ സിനും 
ബാധകമാണ്. ജി . ഒ. ( എം . എസ്.) നമ്പർ 2 / 2005 പി. ഡബ്ലു . ഡി. 
തീയതി 7 - 1- 2005 ഉത്തരവിലെ വ്യവസ്ഥകളും ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിടവിഭാഗം, ഉപജില്ല , 
തിരുവല്ല. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


രൂപ് 


ദർഘാസ് പരസ്യം 


1 


നമ്പർ ഡി2 -101/ 2009 - 10 . 

- 2010 ഫെബ്രുവരി 8. 
കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസ് പ്രമാണങ്ങൾ 11- 3 - 2010 ഉച്ചയ്ക്ക് ഒരു 
മണിവരെ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതും മുദ്രവച്ച 
ദർഘാസുകൾ 11- 3 - 2010 വൈകിട്ട് 4 മണിവരെ സ്വീകരിക്കുന്ന 
തുമാണ്. സമർപ്പിക്കപ്പെട്ട ദർഘാസുകൾ അന്നേ ദിവസം 4.30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

- (2 ) 
63/എഇഇറ്റി/ 2009 - 10 - കീഴ്വായ്പൂര് പോലീസ് 

സ്റ്റേഷൻ കെട്ടിടത്തിന്റെ അത്യാവശ്യ പണികൾ 
ചെയ്യുന്നതിന് 2009 - 10 - രൂപ 3,00,000 

7 ,500 
64/ എഇഇറ്റി/ 2009 - 10 - വെണ്ണിക്കുളം ഗവ. 
പോളിടെക്നിക് കോളേജിലെ ബൗണ്ടറി 
വാളിന്റെ പണിയും ടൈലിംഗ് വർക്കും 
ചെയ്യുന്ന അത്യാവശ്യപണികൾ 2009 - 10 
രൂപ 3 , 00, 000 

7 ,500 
65/ എഇഇറ്റി/ 2009 - 10 - തിരുവല്ല -മഞ്ഞാടി 
പക്ഷിരോഗ ഗവേഷണ കേന്ദ്രത്തിന്റെ 
അത്യാവശ്യ പണികൾ ചെയ്യുന്നതിന് 2009- 10 
രൂപ 3,00,000 

7 ,500 
- 66 /എഇഇറ്റി/ 2009- 10 - തിരുവല്ല വിദ്യാഭ്യാസ 

ഡെപ്യൂട്ടി ഡയറക്ടർ (എഡ്യൂക്കേഷൻ) 
ഓഫീസിൽ ഒരു ലേഡീസ് ടോയ്ലറ്റ് 
പണിയുന്ന അത്യാവശ്യ പണികൾ ചെയ്യുക 
2009 - 10 - രൂപ് 3,00,000 
67/ എഇഇറ്റി/ 2009 - 10 -- കാവുംഭാഗം- ഫാമിലി 
വെൽഫയർ സബ് സെന്ററിന്റെ അത്യാവശ്യ 
പണികൾചെയ്യുന്നതിന് -- രൂപ 1,00,000 
68 / എഇഇറ്റി/ 2009 - 10 - തിരുവല്ല വില്ലേജ് 
ആഫീസ് കെട്ടിടത്തിന്റെ അത്യാവശ്യ 
പണികൾ ചെയ്യുക - രൂപ 2,60,000 

6 , 500 
69 / എഇഇറ്റി/ 2009 - 10 - തിരു വല്ലാ സബ് 
രജിസ്ട്രാർ ആഫീസിൽ റിക്കാർഡ് റൂം , ടോയ്ലറ്റ് 
ഇന്റർലോക്ക് ടൈലിംഗ് എന്നിവയുടെ 
അത്യാവശ്യ പണികൾ 2009- 10 - രൂപ 3,00,000 7 ,500 
70/എഇഇറ്റി/ 2009- 10 - തോട്ടപ്പുഴശ്ശേരി വില്ലേജ് 
ആഫീസ് കെട്ടിടത്തിന്റെ അത്യാവശ്യ 
പണികൾ - രൂപ 1,39, 000 

3 ,500 
43/ എഇഇറ്റി/ 2009- 10 -- കുന്നന്താനം വില്ലേജ് 
ആഫീസ് കെട്ടിടത്തിന്റെ അത്യാവശ്യ പണി 
കൾ (പുനർ ദർഘാസ്) - രൂപ 2,00,000 

5 , 000 
71/എഇഇറ്റി/2009-10 - തിരുവല്ല പി. ഡബ്ല . ഡി . 
റസ്റ്റ് ഹൗസിലേക്ക്ആവശ്യമായ ഫർണിച്ചറു 
കൾ വാങ്ങുന്നതിന് - രൂപ 1,25 ,600 

3 , 200 


[ നമ്പർ 50/ എഇഇ 2009 - 10 ) 
നമ്പർ ഡി . ബി . 534 / 2005 . 

2010 ഫെബ്രുവരി 9. 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എൻജിനീയർ, കെട്ടിട വിഭാഗം സബ് ഡിവിഷൻ, കോട്ടയം 
താഴെ പ റ യുന്ന പ്രവൃത്തിക ൾക്ക് താഴെ പ്പ റ യുന്ന 
തീയതിയിൽ അന്നേ ദിവസം നാലു മണിവരെ അംഗീകൃത 
ക രാ റു കാ രിൽ നിന്നും ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 


7 , 500 


7 ,500 


2 ,500 


6 


7 ,500 


- 1 2 2 6 / എ ഇ ഇ - അ ഭി വ്യ ദ്ധി പ്പ ടു ത്ത ൽ 

ഗവ . കോളേജ്, കോട്ടയം-ഓൾഡ് ബ്ലോക്കിന്റെ 
നവീകരണവും മറ്റ് അനുബന്ധ പണികളും 
രൂപ 3,00,000 
- 227 / എഇഇ - ടി ഗവ . കോളേജ്, കോട്ടയം 

കോൺഫറൻസ് ഹാളിന്റെ നവീകരണവും 
മറ്റ് അനുബന്ധ പണികളും രൂപ 3,00 ,000 
3 228 / എഇഇ - ടി ഗവ . കോളേജ് കോട്ടയം 
സുവോളജി ലാബിന്റെ നവീകരണവും മറ്റ് 
അനുബന്ധ പണികളും - രൂപ 3, 00,000 
229/ എഇഇ - ടി ജി . പി. റ്റി. സി . കോട്ടയം 
കണ്ടിന്യൂ യസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ടു 
മെന്റിന്റെ ചുറ്റു മതിൽ നിർമ്മാ ണവും മറ്റ് 
അനുബന്ധ പണികളും - രൂപ 3,00,000 


7 ,500 


4 


7, 500 


10 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 600 + വാറ്റ്. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി-- 8- 3- 2010 . 
ദർ ഘാസ് പമാ ണ ങ്ങളും മറ്റു വി വ ര ങ്ങളും ഈ 
ആ ഫീ സിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും 
ഒരു മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് സംബന്ധിച്ച് 
- നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഇതിനും ബാധ ക 
മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽനിന്നും 
പ്രവൃത്തി ദിവസങ്ങളിലും അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 5, 8, 9, 10 
ഇവയ്ക്ക് രൂപ 400 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 600 + വാറ്റ്. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
Gaz . No . 9/2010/DTP ( PWD ). 


(2) 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- നിരത് 
ദ്രവ്യം 


| [ നമ്പർ 51/എഇഇ /2009- 10 ) 


രൂപ് 


നമ്പർ ഡി . ബി . - 534/ 2005. 


- 2010 ഫെബ്രുവരി 15. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം സബ് ഡിവിഷൻ, കോട്ടയം 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 11 - 3 - 2010 , 4 മണിവരെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊള്ളുന്നു . 


235/ എഇഇ / 2009- 2010 - അഭിവൃദ്ധിപ്പെടുത്തൽ - 
സിവിൽ സ്റ്റേഷൻ, കോട്ടയം - കോ -ഓപ്പറേറ്റീവ് 
രജിസ്ട്രാർ ഓഫീസിന്റെ ചോർച്ച മാറ്റുക - 
രൂപ 3, 00 ,000 
236/എഇഇ / 2009- 10 - ടി ജില്ലാ എംപ്ലോയ്മെന്റ് 
ഓഫീസിന്റെ ചോർച്ച മാറ്റുക -രൂപ 3,00,000 


7 ,500 


7,500 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 
രൂപ് 


ദർഘാസ് പ്രമാണവില - രൂപ 600 + വാറ്റ്. 


കാലാവധി 3 മാസം. 


- 230/ എഇതു പ്രത്യേക അറ്റകുറ്റപ്പണികൾ 
മിനി സിവിൽ സ്റ്റേഷൻ, കോട്ടയം- ജല 
വിതരണ സംവിധാനം ഏർപ്പെടുത്തുക - 
രൂപ് 65, 000 


1,650 


2 


- 231/എഇഇ ടി സിവിൽ സ്റ്റേഷൻ, കോട്ടയം 
ജലവിതരണ സംവിധാനം ഏർപ്പെടുത്തുക - 
രൂപ് 75,000 


ദർഘാസ് പ്രമാണ ങ്ങളും മറ്റു വി വ ര ങ്ങളും ഈ 
ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഒരു മണി 
വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവ ര ങ്ങ ൾ ഈ ആഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ച് അറിയാവുന്നതാണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

- (ഒപ്പ്) 
ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കോട്ടയം. 

- എഞ്ചിനീയർ. 


1,900 


3 232/ എഇഇ ടി മലങ്കര ക്വാർട്ടേഴ്സ്, കോട്ടയം 

ജലവിതരണ സംവിധാനം ഏർപ്പെടുത്തുക - 
രൂപ 75,000 


1,900 


ദർഘാസ് പരസ്യം 


2 ,500 


4 233/ എഇഇ ടി റസ്റ്റ് ഹൗസ്, കോട്ടയം 

ടോയ്ലറ്റ് വൃത്തിയാക്കലും പരിസരം 
ശുചീകരണവും ചെയ്യുക -രൂപ 1, 00,000 
- 234/ എഇഇ - അഭിവൃദ്ധിപ്പെടുത്തൽ- മലങ്കര 

ക്വാർട്ടേഴ്സ് A1, C1, D1, E2 , E7, E8, & G11 
to G18 - രൂപ 75,000 


5 


നമ്പർ ഡി . ബി .- 372 / 90. 

2010 ഫെബ്രുവരി 15 . 
- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, നിരത്ത് ഉപവിഭാഗം, നെടുങ്കണ്ടം, ഇടുക്കി താഴെ 

കൊടുത്തിരിക്കുന്ന വേലകളുടെ ദർഘാസുകൾ 2010 മാർച്ച് 11-ാം 
തീയതി വൈകുന്നേരം 4 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


1,900 


ദർഘാസ് പ്രമാണവില -രൂപ 400 + വാറ്റ്. 


| കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
- ദ്രവ്യം 
രൂപ് 


കാലാവധി 3 മാസം. 


ദർഘാസ് പമാണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഈ 
ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഒരു മണി 
വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവ ര ങ്ങൾ ഈ ആഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


7 ,500 


( 3 ) 


131 / എഇഇഎൻ/ 2009 -10 - സാധാരണ അറ്റകുറ്റ 
പണി ക ൾ 2009 - 10 - ആ ശാ രി ക്ക വ ല - 
മന്നാകുടി റോഡിൽ കി . മീ . 3 / 150 
ഭാഗത്തുള്ളകലുങ്കിന്റെ വീതി കൂട്ടലും പാർശ്വ 
സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കലും മറ്റും - 
രൂപ് 3 ലക്ഷം 
132/എഇഇഎൻ/ 2009- 10 - പ്രത്യേക അറ്റകുറ്റ 
പണികൾ 2009- 10 --മൂന്നാർ -കുമളി റോഡിൽ 
കി . മീ . 61/ 500 നെടുംകണ്ടം കിഴക്കേക്കവല 
ഭാഗത്ത് വികസന വേലകളും മറ്റും - 
രൂപ് 3 ലക്ഷം 
133 | എ ഇ ഇ എ ൻ | 2 0 0 9 - 10 - റി ന വ ൽ 
പ്രോഗ്രാം 2009 - 10 - 13 / 2 കെ . ഡി. റോഡിൽ 
കി. മീ . 2/ 000 മുതൽ 2 /500 വരെ ഭാഗത്ത് 
ടാർ ഉപയോഗിച്ച് 20 മി. മീ. ഘനത്തിൽ 
ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക - രൂപ 2 ലക്ഷം 


[ നമ്പർ 52/ എഇഇ)/ 2009 - 10) 


നമ്പർ ഡി . ബി - 534 / 2005. 


2010 ഫെബ്രുവരി 18. 


7 ,500 


കേരള ഗവർണ്ണർക്കു വേണ്ടി അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട വിഭാഗം സബ് ഡിവിഷൻ, കോട്ടയം 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 15 - 3 - 2010 , 4 മണിവരെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


5 , 000 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതികൂടാ തെ ): 
ക്രമനമ്പർ 1- നും 2 - നും രൂപ 600, ക്രമനമ്പർ 3 - ന് രൂപ 400. 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - നും 
രൂപ 600 + വി . നി ., കമ ന മ്പർ 3 - നും 4 - നും 
രൂപ 400 + വി . നി. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 


കരാറുകാരുടെ യോഗ്യത - ഡി രജിസ്ട്രേഷനും മുകളിലും. 


| പ്രവർത്തി തീർക്കേണ്ട കാലാവധി - കമ നമ്പർ 1 - നും 
2 - നും 3 മാസം, ക്രമനമ്പർ 3 - ന് 2 മാസം, ക്രമനമ്പർ 4- ന് 
45 ദിവസം. 


ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധന 
കളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി ദിനങ്ങളിൽ അന്വേഷിച്ചറി 
യാവുന്നതാണ്. 


ദർഘാസ് ഫോറങ്ങളും മറ്റു വിവരങ്ങളും ഈ ഓഫീസിൽ 
നിന്നും ദർഘാസ് ദിവ സം ഒരു മണിവരെ രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ 
നില വിലുള്ള എല്ലാ നിബന്ധ നകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നിരത്ത് ഉപവിഭാഗം, 
നെടുങ്കണ്ടം, ഇടുക്കി ജില്ല . 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
പീരുമേട്. 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . - 242 / 92. 


2010 ഫെബ്രുവരി 2. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
പീരുമേട് ബിൽഡിംഗ് സ് സബ് ഡിവി ഷൻ, അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ 9 - 3- 2010 -ാം തീയതി വൈകുന്നേരം 4 മണിവരെ 
സ്വീകരിക്കുന്നതും 4 . 30 - ന് ഹാജരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതുമാണ്. 


INVITATIONS FOR BIDS (IFB ) 

NATIONAL COMPETITIVE BIDDING 
Bid No. R -6 /SE /NH /CC /2009 -10/Kochi. 

- 5th February 2010 . 
- 1 . The Superintending Engineer, National High 
way (Central) Circle, Kochi, invites bids for the construction 
of work detailed below . 


Name of work — CRF — 2009- 10 Improvements to 
Arakuzha - Vazhakulam -Neerampuzha-Kaloor road (km . 0/ 000 
to km . 14/200 ) 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ 
നമ്പർ പേരും അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


109/ 2009 -10 - കുട്ടിക്കാനം എം . ആർ. 
എസ്.- ലെ മെസ് ബ്ലോക്ക് ഭാഗം 1- ന് മഴ 
വെള്ള സംഭരണി നിർമ്മാണവും മറ്റും - 
രൂപ് 3,00 ,000 


7 ,500 


2 


110 / 2009 - 10- - കുട്ടിക്കാനം എം . ആർ. 
എസ്.- ലെ മെസ് ബ്ലോക്ക് ഭാഗം 2 - ന് 
മഴവെള്ള സംഭരണി നിർമ്മാണവും മറ്റും - 
രൂപ് 3,00,000 


Approximate value of work - Rs. 570 lakh . 
Bid Security - Rs.11 .40 lakh. 
Cost of tender documents — Rs. 25,000 + VAT. 

Period of completion — 12 months. 
- 2 . Bidding documents (and additional copies) may 
be purchased from the Office of the Superintending 
Engineer, National Highway (Central) Circle, Vyttila , Kochi 
from 3 - 3 -2010 to 4 -3 - 2010 upto 1 p . m . for a non refund 
able fee as indicated in the form of Cash / Demand Draft 
on any Scheduled Bank payable at Kochi in favour of the 
Superintending Engineer, National Highway (Central) 
Circle , Kochi. Interested bidders may obtain further 
information at the same address . Bidding documents 
requested by mail will be despatched by Registered / Speed 
Post on payment of an extra amount of Rs. 500 . The 
Department will not be held responsible for the 
postal delay if any, in the delivery of the documents or 
non - receipt of the same. 

3. Bids must be accompanied by security of the 
amount specified for the work in the table , payable at 
Kochi and drawn in favour of the Superintending 
Engineer, National Highway (Central) Circle, Kochi. 


7 ,500 


3 


111 /2009 - 10 - കുമളി ജില്ലാ ടൂറിസം 
ഇൻഫർമേഷൻ ഓഫീസിന് സെപ്റ്റിംഗ് 
ടാങ്ക് നിർമ്മാണവും മറ്റും - രൂപ 1, 67,000 


4 , 200 


112 / 2009 - 10 - - കുട്ടിക്കാനം എം . ആർ. 
എസ്.- ലെ മെസ് ബ്ലോക്കിലേക്ക് മഴവെള്ള 
സംഭരണികളിലേക്ക് മേൽക്കൂരയിൽ നിന്നും 

പൈപ്പുകൾ ഇടലും മറ്റിതര വേലകളും - 
രൂപ 75,000 


1,900 


Bid security will have to be in any one of the forms as 
specified in the bidding document and shall have to be 
valid for 45 days beyond the validity of the bid . 

4 . Bids must be delivered to the Superintending 
Engineer, on or before 16 hours on 18 -3 - 2010 and will be 
opened on the same day at 16 . 30 hours , in the 
presence of the bidders who wish to attend. If the office 
happens to be closed on the date of receipt of the bids as 
specified , the bids will be received and opened on the next 
working day at the same time and venue . 

5. A pre bid meeting will be held on 11- 3 -2010 at 
11. 30 hours at the Office of the Superintending Engineer, 
National Highway (Central) Circle , Vyttila Kochi to 
clarify the issues and to answer questions on any matter 
that may be raised at that stage as stated in Clause 9 . 2 of 
“ Instructions to Bidders” of the bidding document. 

6 . Other details can be seen in the bidding docu 
ments . 


- 4. ദർഘാസുകൾ 18 - 3 - 2010 വൈകുന്നേരം 4 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകുന്നേരം 4. 30 - ന് 
തൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. നിശ്ചിത ദർഘാസ് തീയതിയിൽ ഓഫീസിന് 
അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം അതേ സമയത്തും 
സ്ഥലത്തും വച്ച് ദർഘാസ് തുറക്കുന്നതാണ്. 

- 5. ദർഘാസ് പ്രമാണത്തിലെ ക്ലോസ് 9.2 കരാറുകാർക്കുള്ള 
നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കരാറുകാർക്കുളള 
സംശയങ്ങൾ വിശദീകരിക്കുന്നതിന് പങ്കെടുക്കുന്ന കരാറുകാരുടെ 
മുൻ ദർഘാസ് യോഗം ഈ ഓഫീസിൽ വച്ച് 11 - 3 - 2010 
രാവിലെ 11.30 മണിക്ക് നടത്തപ്പെടുന്നതാണ്. 
- 6. മറ്റ് വിശദാംശങ്ങൾ ദർഘാസ് പ്രമാണത്തിൽ ലഭ്യമാണ്. 


Office of the 
Superintending Engineer , 
National Highway 
(Central) Circle, 
Vyttila , Kochi. 


( Sd.) 
Superintending Engineer. 


ദർഘാസ് ദീർഘിപ്പിക്കൽ പരസ്യം 


നമ്പർ ഡി. ജി. റ്റി .എൻ.|2009- 10 . 

2010 ഫെബ്രുവരി 16 . 
-- ആലുവ, മദ്ധ്യമേഖല ( നിരത്തുകളും പാലങ്ങളും) വിഭാഗം 
സൂപ ണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽനിന്നും നമ്പർ 
ഡി . ജി . റ്റി .എൻ. / 2009 - 10 തീയതി 11 - 1 - 2010 പ്രകാരം 
പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 202 / എസ്. ഇ . സി . സി . എ ./ 2009 - 10 , 
203/ എസ്. ഇ . സി. സി. എ ./ 2009- 10 എന്നീ നമ്പറിലുള്ള പ്രവൃത്തി 
യുടെ ദർഘാ സു കൾ വിൽക്കുന്ന തും സ്വീക രിക്കു ന്നതും 
തുറക്കുന്നതുമായ തീയതികൾ ചില സാങ്കേതിക കാരണങ്ങ 
ളാൽ താഴെ കൊടുത്തിട്ടുള്ളവിധം മാറ്റിയിരിക്കുന്നു 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ 

പേരും അടങ്കൽ തുകയും 


റോഡ്സ് ഡിവിഷൻ തൃശ്ശൂർ 


1 


- 1. താഴെ വിവരിക്കുന്ന പ്രവൃത്തിക്ക് സൂപണ്ടിംഗ് 
എഞ്ചിനീയർ, ദേശീയപാത , മദ്ധ്യമേഖല, വൈറ്റില , കൊച്ചി 
ദർഘാസുകൾ ക്ഷണിക്കുന്നു. കരാറുകാർക്ക് താഴെ പറയുന്ന 
പവ്യ ത്തി യ് ക്കു വേണ്ടി ദർഘാസ് സമർപ്പിക്കാ വു ന്ന 
താണ്. 

പുനർ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 
6/ എസ്. ഇ . എൻ. എച്ച്/ സി . സി . 2009 - 10 / കൊച്ചി - സി . ആർ. 
എഫ്. - 2009 - 10 - ആരക്കുഴ- വാഴക്കുളം- നീരമ്പുഴ- കലൂർ ( കി . മീ . 
0/ 000 - കി . മീ. 14 / 200 ) റോഡിന്റെ പുനരുദ്ധാരണം. 

പ്രവൃത്തിയുടെ എകദേശ തുക - രൂപ 570 ലക്ഷം 
നിരതദ്രവ്യം രൂപ 11.40 ലക്ഷം 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 25, 000 + വാറ്റ്. 
പ്രവൃത്തിയുടെ കാലാവധി- 12 മാസം 
2. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ , ദേശീയപാത , മദ്ധ്യമേഖല , 
വൈറ്റില , കൊച്ചിയുടെ പേരിൽ ഏതെങ്കിലും ഷെഡ്യൂൾഡ് 
ബാങ്കിന്റെ കൊച്ചിയിൽ മാറാവുന്ന നിശ്ചിത തുകയ്ക്കുളള 
ഡിമാന്റ് ഡ്രാഫ്റ്റ്/ രൊക്കം പണം ( തിരിച്ച് നൽകാത്തത്) 
അടച്ച് ദർഘാസ് പ്രമാണങ്ങളും ( പകർപ്പുകളും) 3- 3- 2010 മുതൽ 
4-3 -2010 ഉച്ചയ്ക്ക് 1 മണിവരെയും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ദേശീയപാത , മദ്ധ്യമേഖല , വൈറ്റില , കൊച്ചിയുടെഓഫീസിൽ 
നിന്നും വാങ്ങാവുന്നതാണ്. താൽപര്യമുള്ള കരാറുകാർക്ക് 
കൂടു തൽ വിവ ര ങ്ങൾ ഇതേ വിലാ സ ത്തിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ തപാലിൽ ആവശ്യ 
മുള്ളവർക്ക് 500 രൂപ അധികം അടച്ചാൽ രജിസ്റ്റേർഡ്/ സ്പീഡ് 

പോസ്റ്റ് ആയി അയച്ചു കൊടു ക്കു ന്ന താ ണ് . തപാൽ 
തകാറുമൂലമോ മറ്റോ പമാ ണ ങ്ങൾ ലഭി ക്കു ന്ന തിൽ 
കാലതാമസമോ ടി പ്രമാണങ്ങൾ ലഭിയ്ക്കാതിരിക്കുകയോ 
ഉണ്ടായാൽ, ആയതിന് ഈ ഡിപ്പാർട്ടുമെന്റ് യാതൊരുവിധ 
ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. 

3. മുകളിൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃ ത്തിയ്ക്ക് ക് 
ആ വ ശ്യ മായ നിര ത ദ്രവ്യം സൂപ ണ്ടിംഗ് എഞ്ചി നീ യർ , 
ദേശീയ പാത , മദ്ധ്യമേഖല , വൈറ്റില , കൊച്ചിയുടെ പേരിൽ 
( കൊച്ചിയിൽ മാറാവുന്നത്) ദർഘാസ് പ്രമാണത്തോടൊപ്പം 
അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം, ദർഘാസ് 
പ്രമാണത്തിൽ പ്രസ്താവിക്കപ്പെട്ട വിധത്തിലായിരിക്കേണ്ടതും 
ആയതിന് നിശ്ചിത ദർഘാസ് കാലാവധിയേക്കാൾ 45 ദിവസം 
കൂടുതൽ സാധുതയുളളതും ആയിരിക്കേണ്ടതാണ്. 


2 


202/ എസ്. ഇ . സി. സി . എ ./ 2009- 10 ബഡ്ജ റ്റ് 
വർക്ക് 2009 - 10 - മച്ചാട് താണിക്കുടം 
റോഡിന്റെ പരിഷ്കരണം - രൂപ 170 ലക്ഷം 
203/എസ്. ഇ . സി. സി. എ ./2009 -10 ബഡ്ജ റ്റ് 
വർക്ക് 2009-10 - വടക്കാൻഞ്ചേരിനിയോജക 
മണ്ഡലത്തിലെ അത്താണി പൂത്തുരുത്തി 
റോഡിന്റെ പരിഷ്കരണം - രൂപ 197 ലക്ഷം 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 3- 3- 2010, 4 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 10 - 3 - 2010, 4 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 10 - 3- 2010 , 
4.30 മണി. 

ദർഘാസിനെ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്ക് മാറ്റമില്ല . 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം ( നിരത്തുകളും 
പാലങ്ങളും) വിഭാഗം, 

- സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
മദ്ധ്യമേഖല , ആലുവ. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


- ( ഒപ്പ്) 


ദർഘാസ് പരസ്യം 


(1 ) 


25,000 


നമ്പർ ഡി. ബി . ടി. ഇഇ/ ബി.എൽ. ഡി./2009- 10 . 2010 ഫെബ്രുവരി 11. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കെട്ടിട വിഭാഗം, എറണാകുളം താഴെ പറയുന്ന ജോലികൾക്ക് 
മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 10 - 3 - 2010 

വൈകുന്നേരം 4 മണിവരെ ആയിരിക്കും. അന്നേദിവസം 
ഏതെ ങ്കിലും കാര ണ വ ശാൽ അവധിയായാൽ അടുത്ത 
പ്രവൃത്തി ദിവസം വൈകുന്നേരം 4 മണിവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. 


| 2 59/EE - NH /2009 -10 - Dം . Special Repairs of 

Neriamangalam bridge at km . 219 /600 

Rs. 10 lakhs 
3 60 / EE - NH/ 2009- 10 - Do. Traffic safety 

widening of accident prone area between 

km. 211 / 200 to 211/ 600 -Rs. 8 lakhs 
4 61/ EE -NH/2009 -10 - D . Widening of culvert 

in acute curves at km . 216/ 500 - Rs. 14 lakhs 
- 62/ EE - NH/2009- 10 - Do. Providing parapets 

and guards stone on valley sides between 
km . 202/ 000 to 220/ 000 - Rs. 8 lakhs 


20,000 


35,000 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
പേരും അടങ്കൽ തുകയും 

രൂപ് 


20,000 


18,700 


- 1 48/ ഇe/ ബി.എൽ. ഡി./ 2009 10 - സി. ഡി. സെന്റർ 

കളമശ്ശേരി- ഒന്നാം നിലയുടെ മേൽ അലൂമിനിയം 

ഷീറ്റ് മേയൽ രൂപ 7, 47, 000 
2 49 / ഇ / ബി.എൽ. ഡി./2009- 10 - ററി.എച്ച്.എസ്.എസ് 
മുളംതുരുത്തി- ഒന്നാം നിലയിൽ ഡ്രോയിംഗ് 
ഹാൾ നിർമ്മാണം -- രൂപ് 13,50,000 


33,800 


ദർ ഘാസ് ഫോറത്തിന്റെ വില കമ ന മ്പർ 1 - ന് 
രൂപ 1, 500 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 2,100 + വാറ്റ്. 

നിർമ്മാണ കാലാവധി 3 മാസം. 
കരാറുകാരന്റെ യോഗ്യത എ , ബി, സി ക്ലാസ്. 

ദർഘാസ് സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 


Cost of tender forms— Rs. 2,000 + VAT for Sl. Nos. 
1 and 2 Rs. 1 , 500 + VAT for Sl. Nos. 3 and 5 and 
Rs. 2, 100 + VAT for Sl. No. 4 . 

Last date of receipt of tender - 16 - 3-2010 . 
Class of Registration - " C Class and above . 
Time of completion — 3 Months. 

Tender documents and other particulars can be had 
from the office of the undersigned on all working days 
during working hours and upto 1 p . m . on the date of 
tender on application in writing and on payment of value 
of documents (non -refundable ). The tender forms are not 
transferable . The receipt of the schedule should be 
attached along with the tender schedule. 

All terms and conditions relating to tender in Kerala 
PWD are binding in this tender. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, കെട്ടിട വിഭാഗം, 

- ( ഒപ്പ്) 
എറണാകുളം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


TENDER NOTICE 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ദേശീയ പാത ഡിവിഷൻ, മൂവാറ്റുപുഴ താഴെപ്പറയുന്ന 
പ്രവൃത്തികൾക്കുവേണ്ടി നിശ്ചിത യോഗ്യതയും പ്രവൃത്തി 
പരിചയവും രജിസ്ട്രേഷനുമുള്ള അംഗീകൃത കരാറുകാരിൽ 
നിന്നും ദർഘാസ് ദിവസം വൈകുന്നേരം 4 മണി വരെ 
ജോലിയുടെ പേരെഴുതി സീൽ വെച്ച മത്സരസ്വഭാവമുള്ള 
ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . അന്നേ ദി വ സം 
വൈകുന്നേരം 4. 30 - ന് താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ തദവസര 
ത്തിൽ സന്നിഹിത രായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ടെണ്ടറിന്റെകൂടെ ഷെഡ്യൂളിന്റെ 
രസീത് കൂടി വയ്ക്കേണ്ടതാണ്. 


No. D1-910 /96. 

| 16th February 2010 . 
Competitive tenders in sealed cover superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the undersigned from the registered 
contractors of PWD for the following works upto 4 p .m . 
on the respective tender date. The tender will be opened 
at 4 . 30 p . m . on the same day in the presence of 
contractors presented . 


ക്രമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽത്തുകയും 


നിരതദ്രവ്യം 
രൂപ് 


SI. 


( 3 ) 


Tender Number and Name of 

work with PAC 


EMD 
Rs. 


No. 


(1 ) 


( 2 ) 


(3 ) 


1 58/ EE -NH/2009-10 NH 49- Madura- Kochi 

Road- Accident prone area widening of 
culvert in acute curves at km . 193/ 350 , 
193 /450 and 193/ 600 - Rs. 10 lakhs 


- 1 58 / ഇഇ / എൻഎച്ച്/2009 - 10 - - എൻ. എച്ച്. 49മധുര- കൊച്ചി 

ദേശീയ പാത കീ . മി . 193 / 350 , 193 / 450 , 193 / 600 
എന്നിവിടങ്ങളിലെ കലുങ്കുകൾ വീതി കൂട്ടൽ - 
രൂപ് 10 ലക്ഷം 

25,000 
2 59 / ഇ / എൻഎച്ച്/ 2009 -10 - ടി കീ. മി . 219 / 600 - ലെ 

നേര്യമംഗലം പാലത്തിന്റെ അത്യാവശ്യ അറ്റകുറ്റ 
പണികൾ - രൂപ 10 ലക്ഷം 

25,000 


25, 000 


ദർഘാസ് പരസ്യം 


(2 ) 


20 , 000 


3 60 / ഇഇ)/എൻഎച്ച്2009-10 എൻ. എച്ച് 49മധുരകൊച്ചി 

ദേശീയ പാത കി . മി . 211/ 200 മുതൽ 211 / 600 
വരെയുള്ള അപകട മേഖല വീതി കൂട്ടൽ - 
രൂപ 8 ലക്ഷം 
4 61/ ഇഇ /എൻഎച്ച്/ 2009 - 10- - ടി കീ . മി . 216 / 500 - ലെ 

കലുങ്ക് വീതി കൂട്ടൽ -രൂപ 14 ലക്ഷം 
5 62/ ഇഇ / എൻഎച്ച്/ 2009 -10 - ടി കീ. മി. 202 / 00 മുതൽ 
220/ 00 വരെയുള്ള ഭാഗത്ത് പാരസൈറ്റും ഗാർഡ് 
സ്റ്റോൺസും സ്ഥാപിക്കൽ - രൂപ 8 ലക്ഷം 


നമ്പർ ഇ . ഡി . ടി. ( ടി ) - 14 / 2009 - 10 . 

2010 ഫെബ്രുവരി 19 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഇലക്ട്രിക്കൽ ഡിവിഷൻ, തൃശ്ശൂർ താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത 
ഇലക്ട്രിക്കൽ കരാറുകാരിൽ നിന്നും അംഗീകൃത നിർമ്മാതാ 
ക്ക ളുടെ ഏജൻസിയിൽ നിന്നും 15 - 3 - 2010 വൈകുന്നേരം 
4 മണിവരെദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
അന്നേ ദിവസം 4.30 - ന് തുറക്കുന്നതായിരിക്കും. 


35,000 


20,000 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
അടങ്കൽ തുകയും 

(2) 


നിരതദ്രവ്യം 
രൂപ് 


- ( 3 ) 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2 - നും 
രൂപ 2,000 + വാറ്റ്, കമനമ്പർ 3 - നും 5 - നും രൂപ 1,500 + വാറ്റ്, 
ക്രമനമ്പർ 4- ന് രൂപ 2,100 + വാറ്റ്. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി - 16 - 3 - 2010. 
കരാറുകാർക്ക് വേണ്ട യോഗ്യത " സി യും അതിനുമുകളിലും. 
നിർമ്മാണ കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണിച്ച് കേരള പൊതുമരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധ നകളും ഈ ദർഘാ സിനും 
ബാ ധ ക മാ യി രിക്കും. കൂടു തൽ വിവ ര ങ്ങ ൾ ഈ 
ഓഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. 


Office of the Executive Engineer, 
N . H . ® Division , Muvattupuzha. 


( Sd.) 
Executive Engineer. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി . 5 - 1/2008. 

- 2010 ഫെബ്രുവരി 11. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ദേശീയ പാത വിഭാ ഗം , കൊടു അ ല്ലൂർ താഴെ പ റയുന്ന 
പ്രവൃത്തിക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച 
ദർഘാസുകൾ 2010 മാർച്ച് 5 -ാം തീയതി വൈകുന്നേരം നാലു 
മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 23/ 2009- 10 / ഇ / എൻ.എച്ച്. ഡിവിഷൻ/ 
കൊടുങ്ങല്ലൂർ. 

പ്രവൃത്തിയുടെ പേര്- എൻ. എച്ച്. 17 - ൽ കീ . മീ. 391/ 550- ൽ 
കലുങ്ക് പുനർ നിർമ്മാണം. 

അടങ്കൽ തുക - രൂപ 15 ,00,000 . 
നിരതദ്രവ്യം - രൂപ 37,500. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 2,300 + വി. നി . 
കരാറുകാരന് വേണ്ട യോഗ്യത - " സി യും അതിലുപരിയും. 
നിർമ്മാണ കാലാവധി- 3 മാസം. 

ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബ 
ന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
ഈ ആഫീസിൽനിന്നും പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
മാർച്ച് 5 -ാം തീയതി 1 മണിവരെ ഈ ഓഫീസിൽനിന്നും 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


1 തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പുതിയ 

ഡിസെക്ഷൻ ഹാൾ വൈദ്യുതീകരണം 
രൂപ 3,83,269 

- 9, 600 
2 തൃശ്ശൂർ മെഡിക്കൽകോളേജ് സർജിക്കൽ ബ്ലോക്ക് 

എ . സി. പ്ലാന്റിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ - 
രൂപ 4 ,34 ,700 

10 ,900 
- തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഇ . ഡി . ഇ . ലിഫ്റ്റ് 
2 എണ്ണം(400 കിടക്കകളുള്ള വാർഡ്) വാർഷിക 
അറ്റകുറ്റപ്പണികൾ -രൂപ 1,75,000 

- 4 ,400 
4 തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് 

ഐ . സി . യു .- വിൽ 8.5 ടൺ ഡക്ടബിൾ 
എ . സി. റിപ്പയറിംഗ് - രൂപ 82,600 

| 2, 100 
5 തൃശ്ശൂർ മെഡിക്കൽകോളേജ് 11 കെ . വി. സബ് 

സ്റ്റേഷന്റെ വാർഷിക മെയിൻ നൻ സും 

കോൺട്രാക്ട് ഡിമാന്റ് കൂട്ടലും -രൂപ 2,00,000 5,000 
6 തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പോൺഡ് പമ്പ് 
ഹൗസിൽ അധികമായി 20 എച്ച്. പി. മോട്ടോർ 
പമ്പ് സെറ്റ് സ്ഥാപിക്കൽ - രൂപ 1,95 ,767 

4 , 900 
7 തൃശ്ശൂർ എടത്തുരുത്തി ഗവൺമെന്റ് ഐ . റ്റി. സി. യിൽ 
പുതിയ ഓഫീസ് വൈദ്യുതീകരണവും 
വർക്ക് ഷോപ്പും സ്റ്റാഫ് റൂമും അറ്റകുറ്റ 
പണികളും രൂപ 48, 500 

1,300 
-- തൃശ്ശൂർ മാള ഗവൺമെന്റ് ഐ . റ്റി. ഐ . യിൽ 

എ . സി . എച്ച്. ലാബ് വൈദ്യുതീകരണം - 
രൂപ 1,90 ,000 

- 4 ,800 
തൃശ്ശൂർ മാള കല്ലേറ്റുംകര ഗവൺമെന്റ് മോഡൽ 
പോളിടെക്നിക്കിൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ 

വൈദ്യുതീകരണം -രൂപ 34 ,000 
10 തൃശ്ശൂർ മതിലകം വെറ്ററിനറി ഹോസ്പിറ്റലിൽ 

അധിക വൈദ്യുതീകരണവും കൂട്ടിച്ചേർക്കലും 
രൂപ 65, 000 

- 1,700 
- സ്പെഷ്യൽ ബിൽഡിംഗ് സബ് ഡിവിഷൻതൃശ്ശൂർ 
ഓഫീസിലെ അധിക വൈദ്യുതീകരണവും 
കൂട്ടിച്ചേർക്കലും - രൂപ 40,000 

1,000 
12 തൃശ്ശൂർ മണ്ണുത്തിഇ . റ്റി. സി .യിൽ വനിതാ ഹോസ്റ്റൽ 

(ഒന്നാംനില ) വൈദ്യുതീകരണം -രൂപ 87,000 | 2 , 200 
-- തൃശ്ശൂർ മഹാ രാ ജാസ് പോളി ടെക്നിക്ക് 

കോളേജിലെ കമ്പ്യൂട്ടർ സയൻസിനുവേണ്ടിയുള്ള 
മൂന്നുനില കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം - 
രൂപ് 3,60 ,000 

9 , 000 
14 തൃശ്ശൂർ കാണിയം ഗവൺമെന്റ് ഹയർ സെക്കന്ററി 
സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് (രണ്ടാംനിലയ 
വൈദ്യുതീകരണം - രൂപ 90,000 

2 , 300 


900 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ദേശീയപാത വിഭാഗം, 

- ( ഒപ്പ്) 
കൊടുങ്ങല്ലൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


( 1) 


( 2) 


(3 ) 


33 എറണാകുളം മഹാരാജാസ് കോളേജിൽ പുതിയ 

ക്ലാസം ബ്ലോക്ക് വൈദ്യു തീക രണം 
രൂപ 1,70 ,000 


4 , 300 


പര 


25 


34 എറണാകുളം- ആലുവ ഗവൺമെന്റ് ടെക്നിക്കൽ 

ഹയർ സെക്കന്ററി സ്കൂളിൽ പുതിയ ബിൽഡിംഗ് 
വൈദ്യുതീകരണം രൂപ 85,000 

2 , 200 
എറണാകുളം-തൃക്കാക്കര ഗവൺമെന്റ് പ്രസ്സിൽ 
കാപ്പാസിറ്റർ പാനൽ സ്ഥാപിക്കൽ രൂപ 2,25, 000 5,700 
എറണാകുളം ഹൈക്കോടതിയിൽ സ്ഥാപിച്ചിട്ടുള്ള 
18683, 18684 എന്നീ കോനെ ലിഫ്റ്റകളുടെ 
വാർഷിക അറ്റകുറ്റപണികൾ രൂപ 1,76,000 4,400 
എറണാകുളം ഹൈക്കോടതിയിൽ സ്ഥാപിച്ചിട്ടുള്ള 
18685, 18686 എന്നീ കോനെ ലിഫ്റ്റുകളുടെ 
വാർഷിക അറ്റകുറ്റപണികൾ -രൂപ 1,76,000 


37 


4 , 400 


e 


എറണാകുളം ഹൈക്കോടതിയിൽ സ്ഥാപിച്ചിട്ടുള്ള 
18687, 18688 എന്നീ കോനെ ലിഫ്റ്റുകളുടെ 
വാർഷിക അറ്റകുറ്റപണികൾ രൂപ 1,76,000 


4,400 


39 


39 , 000 


എറണാകുളം ഹൈക്കോടതിയിൽ സ്ഥാപിച്ചിട്ടുള്ള 
18689 , 18690 എന്നീ കോനെ ലിഫ്റ്റകളുടെ 
വാർഷിക അറ്റകുറ്റപണികൾ - രൂപ 1,76,000 


4 ,400 


15 തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ ക്ലാസും 

- ഓഫീസ് വൈദ്യുതീകരണം -രൂപ 1,57,000 - 4 ,000 
16 ഇടുക്കി- പീരുമേട് സെയിൽസ്ടാക്സ് ഓഫീസ് 

പുനർ വൈദ്യുതീകരണം - രൂപ 73, 547 
17 ഇടുക്കി- കട്ടപ്പന ഗവൺമെന്റ് ഐ . റ്റി. ഐ . യിൽ 

അ സി സ്റ്റാന്റ് ലാബ് ഫന്റ്ഓഫീസ് പ്രവർ 
കണക്ഷൻ നൽകൽ --രൂപ 61,000 

1, 600 
18 ഇടുക്കി-കുമളി പി. ഡബ്ല . ഡി . ഓവർസിയർ 
കാർട്ടേഴ്സ് ( 

രണ്ടെണ്ണം) പുനർ വൈദ്യുതീകരണം 
രൂപ 65,000 

1,700 
19 ഇടുക്കി- നെടുങ്കണ്ടം വെറ്ററിനറി ഹോസ്പിറ്റൽ 
വൈദ്യുതീകരണം - രൂപ 70 ,306 

1, 800 
20 ഇടുക്കി- കുമളി ഗവൺമെന്റ് പോളിടെക്നിക്ക് 
- കോളേജിൽ ക്ലാസ് റൂം ബിൽ ഡിംഗ് 
വൈദ്യുതീകരണം രൂപ 2,00,000 

5 ,000 
21 ഇടുക്കി- പീരുമേട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ 
- മെയിൻ ബ്ലോക്ക് പുനർ വൈദ്യുതീകരണം - 
രൂപ 3,70, 000 

9,300 
22 ഇടുക്കി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ പ്രത്യേക 

നവീകരണവും പുനർ വൈദ്യുതീകരണവും - 
രൂപ 8,50,000 

21,300 
23 പാലക്കാട് ചിറ്റൂർ ടെക്നിക്കൽഹയർ സെക്കന്ററി 
- സ്കൂളിൽ വി. എച്ച്. എസ്. എസ്. ലാബും 

മെക്കാനിക്ക് വർക്ക്ഷോപ്പും പുനർ വൈദ്യുതീ 
കരണം - രൂപ 1,82,000 

4 , 600 
24 പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ലേഡീസ് 

ഹോസ്റ്റൽ ഒന്നാംനില പുനർ വൈദ്യുതീകരണം - 
രൂപ 1,50 ,000 

3 , 800 
25 പാലക്കാട് ഷൊർണ്ണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 

മെയിൻ ബ്ളോക്ക്ഒന്നാംനില പുനർ വൈദ്യുതീ 
കരണം -രൂപ 1,67, 000 

4, 200 
26 പാലക്കാട് കല്ലേക്കാട് എ . ആർ. ക്യാമ്പ് ബാരക്ക് 
- പുനർ വൈദ്യുതീകരണവും കൂട്ടിച്ചേർക്കലും 
രൂപ 1,50, 000 

3 , 800 
27 പാലക്കാട് കൊഴിഞ്ഞാംപാറ സീഡ് സബ് സെന്റർ 
വൈദ്യുതീകരണം - രൂപ 75,000 

1,900 
28 പാലക്കാട്- കൊല്ലങ്കോട് സീഡ് സബ് സെന്റർ 
വൈദ്യുതീകരണം രൂപ 75, 000 

1, 900 
29 പാലക്കാട്- ഷൊർണ്ണൂർ ഗവൺമെന്റ് പ്രസ്സിൽ 

എ . പി . എഫ്. സി . പാനൽ സ്ഥാപിക്കൽ - 
രൂപ 1,05,000 
എറണാകുളം- ഇടപ്പള്ളിപുതിയ റോഡ് ഗവൺമെന്റ് 

ഐ . റ്റി. സി . യിൽ പുതിയ തായി പണിത 
ക്ളാസം, കമ്പ്യൂട്ടർ റൂം , വെൽഡിംഗ് ഷോപ്പ് 
വൈദ്യുതീകരണം -രൂപ 1,22,000 

- 3, 100 
31 എറണാകുളം- ചിറ്റാട്ടുക്കര ജി . എൽ. വി. ജി. സ്കൂൾ 
- പുതിയ ബ്ലോക്ക് വദ തീക ര ണം 

രൂപ് 1, 12 ,000 
32 എറണാകുളം- ആലുവ മിനി സിവിൽ സ്റ്റേഷനിൽ 

പാസഞ്ചർ ലിഫ്റ്റിന്റെ വാർഷിക അറ്റകുറ്റപണികൾ - 
രൂപ 84, 500 

2 , 200 


എറണാകുളം ഹൈക്കോടതിയിൽ സ്ഥാപിച്ചിട്ടുള്ള 
18691, 18692 എന്നീ കോനെ ലിഫ്റ്റ്റ്റുകളുടെ 
വാർഷിക അറ്റകുറ്റപണികൾ - രൂപ 1,76,000 


4,400 


എറണാകുളം ഹൈക്കോടതിയിൽ സ്ഥാപിച്ചിട്ടുള്ള 
ഓമേഗ ലിഫ്റ്റിന്റെ വാർഷിക അറ്റ കു റ്റ 
പണികൾ (2 എണ്ണം) രൂപ 2,26,000 


5 , 700 


ദർഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 1, 13, 21 
ഇവയ്ക്ക് രൂപ 800 + വി. നി., ക്രമനമ്പർ 2- ന് രൂപ 900 + 
വി. നി ., ക്രമനമ്പർ 7, 9, 11 ഇവയ്ക്ക് രൂപ 300 + വി . നി.. 
ക്രമനമ്പർ 22 - ന് രൂപ 1,700 + വി . നി ., ക്രമനമ്പർ 35 - നും 
41- നും രൂപ 500 + വി. നി.. മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി. നി. 

- പ്രവൃത്തി ചെയ്തു തീർക്കുവാനുള്ള കാലാവധി 30 
ദിവസമാകു ന്നു . ദർഘാസ് ഫോറങ്ങളും മറ്റുവിവരങ്ങളും 
താഴെ പറയുന്ന ഓഫീസിൽനിന്നും അന്നേദിവസം 1 മണി 
വരെ ദർഘാസ് ഫോറത്തിന്റെ വില അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
മടക്കി കൊടുക്കുന്നതല്ല. ദർഘാസിനോടൊപ്പം 50 രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് ടൈപ്പ് ചെയ്ത് 
അടക്കം ചെയ്യേണ്ട താ ണ് . ദർഘാ സിനെ സംബ ന്ധിച്ച് 
പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. 


2 , 700 


30 


2 ,800 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 

( ഒപ്പ്) 
ഇലക്ട്രിക്കൽ ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
തൃശ്ശൂർ. 


ദർഘാസ് പരസ്യം 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി.5 / ടി .എൻ./ 5/ 2009- 10 . 


2010 ഫെബ്രുവരി 17 . 


നമ്പർ ഇ . എൽ. ഡി. ടി. എൻ./ 22 / 2009 - 10 . 

2010 ഫെബ്രുവരി 16. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഇലക്ട്രിക്കൽ വിഭാഗം, കോഴിക്കോട് താഴെപറയുന്ന പ്രവൃത്തി 
കൾക്ക് പൊതുമരാമത്ത്വകുപ്പിൽ രജിസ്റ്റർചെയ്ത് ഇലക്ട്രിക്കൽ 
വിഭാഗം കരാറുകാരിൽ നിന്നും ദർഘാസുകൾ 9 -3- 2010 , 3 മണി 
വരെ ക്ഷണിച്ചുകൊള്ളുന്നു . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പാലക്കാട് താഴെപ്പറയുന്ന പ്രവൃത്തികൾക്കായി 
പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സര ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്ത മുദ്രവച്ച കവറുകളിൽ 16- 3 -2010 വൈകുന്നേരം 4 മണി 
വരെ സ്വീകരിക്കുന്നതാണ്. അന്നേ ദിവസം വൈകുന്നേരം 4.30 
മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 
പ്പെടുത്തിയ മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസ് 
സംബന്ധിച്ചുള്ള കേരള പൊതുമരാമത്ത് വകുപ്പിൽ ഇപ്പോൾ 
നില വിലുള്ള മറ്റ് എല്ലാ വ്യവ സ്ഥ കളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത് 
ദ്രവ്യം 
- രൂപ 


4 , 050 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


1 260 / 2009 - 10 - - കണ്ണൂർ- പയ്യന്നൂർ അ ഡ് 

സയൻസ് കോളജിൽ പുതിയതായി നിർമ്മിച്ച 
നാലു ക്ലാസ് മുറികളുടെ വൈദ്യുതീകരണം - 

രൂപ 1,60 ,430 
2 261 /2009- 10 - കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലുള്ള 

പെൺകുട്ടികൾക്കായുള്ള പ്രീ - മെടിക് 
ഹോസ്റ്റലിന്റെ പുനർ വൈദ്യുതീകരണം 
രൂപ 3,42,439 


8 , 600 


1 4/ 2009- 10 -മൃഗസംരക്ഷണ വകുപ്പ്, പാലക്കാട് 
നന്ദി യോട്- പകർച്ച വ്യാധി തട യു ന്ന തിന് 

കെട്ടിട നിർമ്മാണം ( പു നർ ദർഘാസ്) -- 
രൂപ 10,57,804 


26, 450 


2 


13 , 600 


4 


- 5 /2009 -10 - നെന്മാറ സബ്രജിസ്ട്രാർ ഓഫീസിന് 
അഡീ ഷ ണൽ ബ്ലോക്ക് നിർമ്മാണം 

(പുനർ ദർഘാസ്) - രൂപ 5,42,407 
3 13/ 2009- 10 - പാലക്കാട് ജില്ലാകോടതി ഫെയർ 

കോപ്പി സെക്ഷനടുത്ത് ഡൈനിംഗ് റൂം, 
സ്റ്റേഷനറി റൂം , സ്റ്റെയർ കേസ്എന്നിവയുടെ 
നിർമ്മാണം (പുനർ ദർഘാസ്) - രൂപ 3, 17, 553 
4 19 / 2009 - 10 -- പൊൽപ്പുള്ളി വില്ലേജ് ആഫീസ് 

കെട്ടിട നിർമ്മാണം- രൂപ 15 ലക്ഷം 
5 20/2009 - 10 - ഹെറിറ്റേജ് കെട്ടിടം- സർക്കാർ 
വിക്ടോറിയ കോളേജ്, പാലക്കാട് - പഴയ മലയാളം 

ബ്ലോക്കിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ - 
രൂപ 6 ലക്ഷം 


8 ,000 


5 


37,500 


3 262 / 2009 - 10 - കാസറകോഡ്- എളരിത്തട്ട് 

ഇ . കെ . നായനാർ മെമ്മോറിയൽ ഗവ . 
കോളേജിലെ കമ്പ്യൂട്ടർ ലാബിൽ എ . സി . 
സ്ഥാപിക്കലും അനുബന്ധ വൈദ്യുതീ 
കരണവും- രൂപ 2,45 , 560 

6, 150 
2 63 / 2009 - 10 - കാസർകോഡ്- കോർട്ട് 
കോംപ്ലക്സിന്റെ കമ്പ്യൂട്ടർവൽക്ക രണ 

ത്തോടനുബന്ധിച്ചുള്ള അധിക വൈദ്യുതീ 
കരണം - രൂപ 1,99,943 

5 , 000 
264/ 2009 - 10 - വയനാട്- മീനങ്ങാടി പോളി 
ടെക്നിക്കൽ കൺട്രോൾ റൂമിൽ നിന്നും 
സബാനലിലേക്കുള്ളകത്തിപ്പോയ പവർ 
കേബിൾ മാറ്റി സ്ഥാപിക്കൽ - രൂപ 1, 37,085 3, 450 
265 /2009- 10 - -- കാസറകോഡ് ജനറൽ ആശുപ്രതി 
യിലുള്ള ലിഫ്റ്റ് 1- ന്റെയും (20 പാസഞ്ചർ) രേഖപ്പെടു 
2 - ന്റെയും (8 പാസഞ്ചർ) കോമ്പിഹെൻസീവ് ത്തിയ തുക 
മെയിന്റനൻസ് 

യുടെ2.5 % 
266 / 2009 - 10 - കാസറകോഡ്- എം . ആർ. എസ്. 

കൊടക്കാടിനുവേണ്ടി 28 വാട്സ് ടി. 5 ലാമ്പ് 
സപ്ലെ ചെയ്യൽ 
267 /2009 - 10 - - കാസറകോഡ്- പെരിയ പോളി 
ടെക്നിക് വർക്ക്ഷോപ്പിനുവേണ്ടി 28 വാട്സ്, 
ടി . 5 ലാമ്പ്സപ്ലെ ചെയ്യൽ 


15 ,000 


ദർഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 1,600 + 12. 50 % വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 1,100 + 12.50 % 
വാറ്റ്, ക്രമനമ്പർ 3 - ന് രൂപ 700 + 12.50 % വാറ്റ്, ക്രമ നമ്പർ 
4 - ന് രൂപ 2 ,300 + 12. 50 % വാറ്റ്, കമ ന മ്പർ 5 - ന് രൂപ 
1,200 + 12.50 % വാറ്റ്. 


- 


23 


പ്രവൃത്തിയുടെ സമയ പരിധി ക്രമനമ്പർ 1, 2, 4 ഇവയ്ക്ക് 
9 മാസം, ക്രമനമ്പർ 3, 5 ഇവയ്ക്ക് 4 മാസം. 


കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, 
കെട്ടിട വിഭാഗം, 

( ഒപ്പ്) 
പാലക്കാട്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 1, 4, 5 ഇവയ്ക്ക് 
എ , ബി വിഭാഗം, കമ നമ്പർ 2 - നും 3 - നും എ വിഭാഗം, 
ക്രമനമ്പർ 6 - ന് അംഗീകൃത ലിഫ്റ്റ് കമ്പനി വിതരണക്കാർ, 
ക്രമനമ്പർ 7, 8 ഇവയ്ക്ക് അംഗീകൃത കമ്പനി/ വിതരണക്കാർ. 

- ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വില്പന നികുതിയും 
- ചേർത്ത് ദർഘാസ് പ്രമാണങ്ങൾക്കായി കോഴിക്കോട് പൊതു 
മരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ ഡിവിഷനിൽ 4-3-2010 മുതൽ 


- (2 ) 


500 


9 - 3- 2010, 1 മണിവരെ അപേക്ഷിക്കാവുന്നതാണ്. ദർഘാസിന്റെ 
കൂടെ 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും 
പവ്യ ത്തി ക്കു വേണ്ട നിര ത ദ വ്യവും അടക്കംചെയ്ത് 
ദർഘാസുകൾ 9- 3 - 2010 , 3 മണിക്ക് മുമ്പായി ഈ ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തവ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . പൊതുമരാമത്തു വകുപ്പിലെ പ്രവൃത്തികളെ 
സംബന്ധിച്ച് മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായി 
രിക്കും. ദർഘാസുകൾ കരാറുകാരുടെയോ അവരുടെ പ്രതിനിധി 
ക ളു ടെയോ സാന്നിദ്ധ്യ ത്തിൽ 9 - 3 - 2010 , 3 .15 മണിക്ക് 
തുറക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിൽ 
നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
എല്ലാ പ്രവർത്തികളും 20 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കേ 
ണ്ടതാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 

- ( ഒപ്പ്) 
( ഇലക്ട്രിക്കൽ), 

എക്സിക്യൂട്ടീവ് 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്. 

എഞ്ചിനീയർ. 


5 70 / 2009 - 10 - കാസർഗോഡ് ചീമേനി തുറന്ന 

ജയിലിലെ ചീഫ് വാർഡൻ ഓഫീസിലും 
പ്രിസണേർസ് ബാരക്കിന്റെയും വൈദ്യുത 
സം വി ധാ ന ത്തിന്റെ അറ്റകുറ്റപ്പണികൾ - 

രൂപ 18,960 
- 6 71 /12009-10 കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം 

വില്ലേജാഫീസിന്റെ അധിക വൈദ്യുതീകരണം - 
രൂപ 14,918 
72/2009- 10 - കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ 
മോട്ടോർ പമ്പിന്റെ അടിയന്തിര അറ്റ കു റ്റ 
പണികൾ - രൂപ 14,824 


400 


7 


400 


8 


- 73 /2009 -10- കാസർഗോഡ് സബ് രജിസ്ട്രാർ 
ഓഫീസിന്റെ നവീകരണം വൈദ്യുതീകരണം 
രൂപ 49 ,119 


ലഘു ദർഘാസ് പരസ്യം 


1,250 


പ്രവൃത്തിയുടെ കാലാവധി 10 ദിവസം. 
കരാറുകാരുടെ യോഗ്യത - എല്ലാ വിഭാഗക്കാരും. 


നമ്പർ ഇ .എസ്. ഡി . ടി .എൻ. -- 8 / 2009 - 10 . 2010 ഫെബ്രുവരി 17 . 

കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ഉപവിഭാഗം, കാസറഗോഡ് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ വിഭാഗം കരാറുകാരിൽനിന്നും 
മത്സരസ്വഭാവമുള്ള സീൽവച്ച കരാറുകൾ 11- 3- 2010 , 4 മണിവരെ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വില്പന നികുതിയും (രൂപ 
300 + 12.5 % വാറ്റ്) ചേർത്ത് ദർഘാസ് ( പമാ ണ ങ്ങൾക്കായി. 
കാസർഗോഡ് പൊതു മ രാ മത്ത് വകുപ്പ് ഇല ക്ടിക്കൽ 
ഉപവിഭാഗത്തിൽ 11- 3 - 2010 , 1 മണി വരെ അപേക്ഷിക്കാവുന്ന 
താണ്. ദർഘാസിന്റെ കൂടെ 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി 
എഗ്രിമെന്റും പ്രവൃത്തിക്കുവേണ്ടി നിരതദ്രവ്യവും അടക്കം ചെയ്ത് 
11- 3 - 2010 , 3 മണിക്ക് മുമ്പായി ഈ ഓഫീസിൽ സമർപ്പി 
ക്കേണ്ടതാണ്. അല്ലാത്തവ യാതൊരു കാരണവശാലും പരിഗണി 
ക്കു ന്ന തില്ല . പൊതു മരാമത്തു വകുപ്പിലെ പവ്യ ത്തികളെ 
സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 
ദർഘാസുകൾ കരാറുകാരുടെയോ അവർ അധികാരപ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 11 -3 - 2010 , 4 മണിക്ക് 
തുറ ക്കു ന്ന താ ണ്. കൂടു തൽ വിവ ര ങ്ങ ൾ ക്ക് ഈ 
ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തിദിന ങ്ങ ളിലും 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


2 


കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
അടങ്കൽ തുകയും 

(2) 
1 66/ 2009 - 10 - കാസർഗോഡ് കോടതി സമുച്ച 
യത്തിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി 1, 2, 3 എന്നിവ 
യി ൽ ക മ്പ ട്ട റി നു വ ണ്ടി അ ധി ക 
വൈദ്യുതീകരണം - രൂപ 39,998 

1,000 
67 / 2009 - 10 - - കാസർഗോഡ് ചീമേനി തുറന്ന 
ജയിലിൽ ഇൻവെർട്ട റിനു വേണ്ടി യു ള്ള 

അ ധിക വൈദ്യുതീകരണം - രൂപ 14 , 972 
3 68 /2009-10 -- കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ 

ജില്ലാ ഫൈനാൻസ്ഇൻസ്പെക്ഷൻ സ്ക്വാഡ് 
ഓഫീസിൽ വൈദ്യുത സംവിധാനങ്ങളുടെ 
അറ്റകുറ്റപ്പണികളും അഭിവൃദ്ധിപ്പെടുത്തലും 

രൂപ് 26 , 414 
4 69 / 2009- 10 - കാസർഗോഡ്-വെള്ളരിക്കുണ്ട്സബ് 

ട്രഷറിയിലെ വൈദ്യുതി സംവിധാനങ്ങളുടെ 
അറ്റകുറ്റപ്പണികൾ രൂപ 27 ,835 


671299 


400 


700 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇലക്ട്രിക്കൽ ഉപ വിഭാഗം, 
കാസറഗോഡ്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്. 

എഞ്ചിനീയർ. 


700 


